കേരള സർക്കാർ 
Government of Kerala 

2015 


ം 
सत्यमेव जयते 

ക 

- 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


GOVERNO 


ം 


കേര 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 4 


2015 ഡിസംബർ 29 
29th December 2015 

1191 ധനു 13 
13th Dhanu 1191 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 പൌഷം 8 
8th Pousha 1937 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


2. രജിസ്റ്റർ ചെയ്ത തീയതി- 28- 7 -2015 . 


No. E -3262/2013. 


28th July 2015. 


3 . മേൽവിലാസം - കുലുക്കല്ലൂർ ക്ഷീരോല്പാദക സഹകരണ 


സംഘം ക്ലിപ്തം നമ്പർ പി. 341 ( ഡി ) 


ആപ് കോസ്, കുലുക്കല്ലൂർ പി . ഒ., 679 337 . 


-- 4. പോസ്റ്റാഫീസ് കുലുക്കല്ലൂർ പി. ഒ. 


5. താലൂക്ക്- പട്ടാമ്പി. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that the 
following society , the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under the 
said section . 


6. ജില്ല പാലക്കാട്. 


പ്രവർത്തന മേഖല - കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 

10, 11 വാർഡുകളിൽ ഉൾപ്പെട്ട കിഴക്ക്- വല്ലപ്പുഴ 
ഗ്രാമപഞ്ചായത്ത്, നെല്ലായ പഞ്ചായത്ത്അതിർത്തിയും, 
പടിഞ്ഞാറ് - റെയിൽവെ ലൈനും, തെക്ക് - വല്ലപ്പുഴ 
പഞ്ചായത്ത്, വടക്ക് - പുറമത പാടവും തോടും എന്നീ 


തരംതിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ പേര്- കുലുക്കല്ലൂർ ക്ഷീരോല്പാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ പി . 341 ( ഡി ) 
ആപ്കോസ്. 


അതിരുകൾക്കുള്ളിൽ വരുന്ന കുലുക്കല്ലൂർ പ്രദേശം 


പ്രവർത്തന മേഖലയാക്കി. 


131 


KERALA GAZETTE 


[PART III 


8. ബാദ്ധ്യത ക്ലിപ്തം. 
9. പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരിമൂലധനം - 10,000 
11. സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ് പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെത്തുക, 
ഓഹരിമൂലധനം, സഞ്ചിതമായ കരുതൽധനം, കെട്ടിട 
നിധി എന്നിവയുടെആകെത്തുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


4. പോസ്റ്റ്ഓഫീസ് ചങ്ങരോത്ത് പി. ഒ. 
-- താലൂക്ക് കൊയിലാണ്ടി. 
6. ജില്ല കോഴിക്കോട്. 
7. പ്രവർത്തനപരിധി - ചങ്ങ രോ ത്ത് പഞ്ചാ യ ത്തില 

11, 05 വാർഡുകൾ 
അതിരുകൾ കിഴക്ക് - ജാനകിവയൽ പന്തീരിക്കര റോഡ്, 

ചാലുപറമ്പിൽ മലക്കാരിപാറ താഴെ 

നടപ്പാത . 
വടക്ക് കന്നാട്ടിപള്ളി റോഡ്, കന്നാട്ടിസ്കൂൾ 

റോഡ്. 
പടിഞ്ഞാറ് - കടിയങ്ങാട് പാലം, കുറ്റ്യാടി 

റോഡ്. 


ക്ഷീര വികസന വകുപ്പ് 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ഡെപ്യൂട്ടി ഡയറക്ടർ. 
പാലക്കാട്. 

ക്ഷീര സഹകരണ സംഘം 

രജിസ്ട്രാർ. 


തെക്ക്- ചാലപ്പുറം റോഡ്, കൂടലോട്ടപ്പള്ളി 

റോഡ്, കരിങ്കണ്ണിപ്പുഴ, 
കടിയങ്ങാട്പാലം. 


- 8. ബാദ്ധ്യത ക്ലിപ്തം. 


REGISTRATION CERTIFICATE 
No. C-82 /2014. 

28th November 2015. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following society, the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under the 
said section . 


- പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


10 . അംഗീകൃത ഓഹരിമൂലധനം - 50, 000. 


തരംതിരിച്ചുള്ള പട്ടിക 


11. സംഘ ത്തിന് ആകെ വാങ്ങാ വു ന്ന കടം - വായ് പ് 

ക ളുടെയും നിക്ഷേ പ ങ്ങ ളു ടെയും ആകെ തുക, 
ഓ ഹരിമൂലധനം, സഞ്ചിത മായ കരുതൽ ധനം, 
കെട്ടിട നിധി എന്നിവയുടെആകെ തുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ളതുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


1. സംഘ ത്തിന്റെ പേര് - കുളക്കണ്ടം ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി267 ( ഡി ) 

ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി-- 28-11- 2015. 
3. മേൽവിലാസം - കുളക്കണ്ടംക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി267 ( ഡി ) ആപ്കോസ്, 
പേരാമ്പ്ര വഴി, 673 528, കോഴിക്കോട് ജില്ല . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


132 


